Government of Kerala 
- കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


ടി 


OVERN 


ാർ 


KERALA 


VMENT OF 
न्य अपत 


1 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


4th January 2011 

2011 ജനുവരി 4 
14th Pousha 1932 
1932 പൌഷം 14 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


നോട്ടീസ് 


നമ്പർ സി - 1090 / 2010 . 


2010 ഒക്ടോബർ 29. 


[ കേരള എസ്പീറ്റ്സ് ആന്റ് ഫോർഫീച്ചേഴ്സ് ആക്ട് 1964-അൺപ്ലെയ്ഡ് പ്രോപ്പർട്ടി- വകുപ്പ് 

13 (1) പ്രകാരം) 
- എറണാകുളം സിറ്റി ട്രാഫിക് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 9932 / 09, ക്രൈം 
നമ്പർ 10056/ 09, കം നമ്പർ 10517 / 09 കേസുകളിലായി പോലീസ് അധികാരികൾ കൊച്ചി 
നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതായ 21 ( ഇരുപത്തിയൊന്ന്) 

സൈക്കിളുകൾ എറണാകുളം സിറ്റി ട്രാഫിക് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 
സൂക്ഷിച്ചുവരുന്നതാണ്. പ്രസ്തുത വാഹനങ്ങൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി പൊതുലേലം 
നടത്തുന്നതിന് മുമ്പായി ടി വാഹനങ്ങളിൽ അവകാശവാദം ഉള്ളവരിൽ നിന്നും അപേക്ഷകൾ 
ക്ഷണിക്കുന്നു . അപേക്ഷകൾ ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
മൂന്നുമാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം എറണാകുളം സിറ്റി ട്രാഫിക് വെസ്റ്റ് 

പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻ സ് പക്ടർ മുമ്പാകെ സമർപ്പിക്കേ ണ്ടതാണ്. 
മൂന്നുമാസത്തിനകം അപേക്ഷകളൊന്നും ലഭിക്കാത്ത വാഹനങ്ങളുടെ പൊതുലേലം നിയമം 
അനുശാസിക്കും വിധം നടത്തുന്നതിനും വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിനും കൊച്ചി സിറ്റി 
ടാ ഫിക് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻ സ് പെക്ടറെ ഇതിനാൽ 
ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 


സബ് ഡിവിഷണൽ 
മജിസ്ട്രേറ്റ് കോടതി, 
ഫോർട്ടുകൊച്ചി. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ & 
സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. 


